Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


കക 


സരം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 14 
14th September 2021 

1197 ചിങ്ങം 29 
29th Chingam 1197 


നമ്പർ 


36 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 23 
23rd Bhadra 1943 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


1322 


KERALA GAZETTE 


[ PART IV 


കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ 

വിജ്ഞാപനം 


നമ്പർ കെ2-847 2015 . 


2021 ജൂലെ 9 . 


കേരള തെരുവ് കച്ചവട ( ജീവനോപാധി സംരക്ഷണവും 
തെരുവ് കച്ചവട നിയന്ത്രണവും ) ചട്ടം 2018 [ സ . ഉ . ( പി ) 
നമ്പർ 15 / 2018 തസ്വഭവ തീയതി 12 -3-2018 ] അദ്ധ്യായം -2 
ചട്ടം -5 പകാരം ടൗൺ വെൻഡിങ് കമ്മിറ്റി അഥവാ 
നഗ ര തെ രുവ് കച്ചവട സമിതി യിലേക്ക് ( പതി നി ധികളെ 
തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തെരുവ് കച്ചവട 
തിരിച്ചറിയൽ കാർഡ് അനുവദിച്ചു നൽകിയ അംഗങ്ങളെ 
ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . 
2014 - ലെ തെരുവ് കച്ചവട നിയമത്തിലും 2018 - ലെ ചട്ടത്തിലും 
( പതി പാദിച്ചി രി ക്കുന്ന ചുമ ത ല കൾ , കൂടാതെ തെരുവ് 
കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷണവും പുനരധിവാസവും 
ആണ് നഗര തെരുവ് കച്ചവട സമിതിയുടെ ചുമതല . 


വിശദീകരണക്കുറുപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ 
അതിന്റെ പൊതു ഉദ്ദേ ശം വെളി പ്പെടു ത്തു ന്ന തിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . ) 

തെരുവ് കച്ചവടക്കാരുടെ ജീവനോപാധി സം രക്ഷി 
ക്കു ന്ന തിനും ന ഗ ര ങ്ങ ളിലെ തെരുവ് കച്ച വടം ബാഹ്യ 
ശക്തികളെ ഒഴിവാക്കി നഗരസഭകളുടെ നിയന്ത്രണങ്ങളിലേക്ക് 
കൊണ്ടുവരുന്നതിനുമായി 2014 - ൽ ഇന്ത്യൻ പാർലമെന്റ് തെരുവ് 
കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവ് കച്ചവട 
നിയന്ത്രണവും ) നിയമം പാസ്സാക്കുകയുണ്ടായി . ഈ നിയമം 
വിഭാവനം ചെയ്യുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാർ 2018 
മാർച്ച് 12 -ാം തീയതിയിൽ തെരുവുകച്ചവട ചട്ടം വിജ്ഞാപനം 
ചെയ്തിട്ടുള്ളതാണ് . തെരുവ് കച്ചവടക്കാരുടെ ക്ഷേമവും 
ജീവ നോ പാ ധിയും ഉറപ്പു വ രു ത്തു ന്ന തിനും , പു ന ര ധി 
വാസത്തിനും വേണ്ടിയാണ് നഗരസഭാതലത്തിൽ നഗര തെരുവ് 
കച്ചവട സമിതി നിലവിൽ വന്നിട്ടുള്ളത് . തെരുവ് കച്ചവട ചട്ടം 
അദ്ധ്യായം 2 ചട്ടം ( 5 ) പ്രകാരം പ്രസ്തുത സമിതിയിലേക്ക് 
തെരുവ് കച്ചവടക്കാരുടെ 9 പ്രതിനിധികളെ തിരഞ്ഞെടുപ്പിലുടെ 
കണ്ടെത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നഗരസഭ 
തീരുമാനിച്ചു . 


കോഴിക്കോട് മുനിസിപ്പൽ 
കോർപ്പറേഷൻ . 


( ഒപ്പ് ) 
സെക്രട്ടറി , 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറ വേ റ്റു ന്ന തി ന് ഉദ്ദേ ശിച്ച് 
കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


556 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 20:12:17 
+ 05'30 ' 


